O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 02 


Tuesday , 02th November 2021 


1197 തുലാം 17 


1943 കാർത്തികം 11 


17th Thulam 1197 


11th Karthika 1943 


നമ്പർ 


43 


വാല്യം 10 
Vol . X 


No. 


Part III 


Food Safety 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


02th November 2021 


KERALA GAZETTE 


1 


Food Safety Department 


ദർഘാസ് പരസ്യം 


നമ്പർ എ 3 / 2397 / 2021 / എ.സി.എഫ്.എസ്.കെ . 

2021 ഒക്ടോബർ 8 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി കൊല്ലം ജില്ല ഭക്ഷ്യ സുരക്ഷാ അസി . കമ്മീഷണർ കൊല്ലം ജില്ലയിലെ 
ക . ആർ . റ്റി . കിഴക്കൻ മേഖല വാഹനം , കാര്യാലയ വാഹനം എന്നീ വിഭാഗങ്ങളിലായി 
കരാറടിസ്ഥാനത്തിൽ ഡവർ ഉൾപ്പെടെ വിട്ടു നൽകുന്നതിനായി വാഹന ഉടമകളിൽ നിന്ന് മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് പരസ്യം 


നിരതദ്രവ്യം 


നമ്പർ 


വാഹനത്തിന്റെ പേരും 
അടങ്കൽ തുകയും 
പ്രോജക്ടിന്റെ പേരും 


ദർഘാസ് 
ഫോറത്തിന്റെ 

വില 


പ്രവൃത്തിയുടെ 
കാലാവധി കരാർ 
കാലാവധി 


400 + 18 % 
ജി.എസ്.ടി. 


എ 3,2397 / 2021 / മഹീന്ദ്ര ബൊലാറോ 

2,400 
എ.സി.എഫ്.എസ്.കെ. റ്റാറ്റാ സുമോ സെലോ 

പ്രതിമാസ വാടക ? 40,000 
ക്യു . ആർ . റ്റി . കിഴക്കൻ മേഖല 
വാഹനം , കാര്യാലയ വാഹനം 


2021 ഒക്ടോബർ 
മുതൽ 2022 
മാർച്ച് വരെ 


അടങ്കൽ തുക ? 40,000 ( പ്രതിമാസം ജി.എസ്.ടി. ഉൾപ്പെടെ ) . 

₹ ( 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 5-11-2021 മുതൽ 10-11-2021 , 5 മണി . 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 12-11-2021 വൈകുന്നേരം 3 മണി . 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 12-11-2021 വൈകുന്നേരം 4 മണി . 

ദർഘാസ് സംബന്ധിച്ചുള്ള ഭക്ഷ്യ സുരക്ഷാവകുപ്പിന്റെ എല്ലാ വ്യവസ്ഥകളും ഇതിനു ബാധകമാണ് . 
കാരണം കൂടാതെ ദർഘാസ് റദ്ദ് ചെയ്യാനോ മാറ്റി വെയ്ക്കാനോ ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ് . ഒരാൾക്ക് ഒന്നിലധികം ടെണ്ടർ നൽകാവുന്നതാണ് . ഓരോ ടെണ്ടറിലും 
ക്യു . ആർ . റ്റി . കിഴക്കൻ മേഖല വാഹനം , കാര്യാലയ വാഹനം ഇതിൽ ഏതിനാണ് ടെണ്ടർ എന്ന് സീൽഡ് 
കവറിൽ സൂചിപ്പിച്ചിരിക്കണം . 

മേൽ പ്രസ്താവിച്ച വാഹന കരാറിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് 0474-2766950 എന്ന 
നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ് . 


നിബന്ധനകൾ 


2 . 


ഓരോ വാഹനവും പ്രതിമാസം 2000 കി.മീറ്റർ ദൂരം ഓടേണ്ടതാണ് . പരിധിയിൽ അധികമായി ഓടുന്ന 
ഓരോ കിലോമീറ്ററിനും 13.50 പൈസ നിരക്കിൽ അനുവദിക്കുന്നതാണ് . 
24 മണിക്കൂറും ഡവറുടെ സേവനം ലഭ്യമാകണം . വാഹനത്തിന് ഏതെങ്കിലും കാരണവശാൽ 
നിലവിലെ ഡവർക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ കരാറുകാരൻ സ്വന്തം ഉത്തരവാദിത്വത്തിൽ 
മറ്റൊരു ഡവറെ ലഭ്യമാക്കേണ്ടതാണ് . 
3. ടാക്സി പെർമിറ്റ് , സാധുവായ ഇൻഷുറൻസ് മറ്റ് നിയമപരമായ രേഖകൾ എന്നിവ വാഹനത്തിന് 

ഉണ്ടായിരിക്കണം . ഡവർക്ക് ബാഡ്ജ് നിർബന്ധം . 
4. സർക്കാർ നിബന്ധനകൾ പാലിച്ച് ലോഗ് ബുക്ക് വാഹനം ഉപയോഗിക്കുന്ന ആഫീസറുടെ ഒപ്പ് 
രേഖപ്പെടുത്തി വാഹനത്തിൽ കരാറുകാരൻ സൂക്ഷിക്കേണ്ടതും മാസാവസാനം അതാത് 
മാസത്തിന്റെ പകർപ്പ് ട്രിപ്പ് ഷീറ്റിനോടൊപ്പം ഈ കാര്യാലയത്തിൽ ലഭ്യമാക്കേണ്ടതുമാണ് . 
5. പ്രതിമാസ വാടക ജി.എസ്.ടി. നിബന്ധനകൾക്കും അലോട്ട്മെന്റുകൾക്കും വിധേയമായിട്ടായിരിക്കും 

അനുവദിക്കുക . 
6. ക്യു . ആർ . ടി വാഹനവും കാര്യാലയ വാഹനവും കൊല്ലം ഭക്ഷ്യ സുരക്ഷാ അസി . കമ്മീഷണറുടെ 
കാര്യാലയത്തിലെ സമീപത്തായുള്ള സൗകര്യത്തിലും കിഴക്കൻ മേഖല വാഹനം കൊട്ടാരക്കര മിനി 
സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലോ അല്ലെങ്കിൽ പരിശോധന സൗകര്യങ്ങളുടെ ഭാഗമായി പകരം 
നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലോ കരാറുകാരുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ സൂക്ഷിക്കേണ്ടതാണ് . 


ല 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2 


KERALA GAZETTE 


Part III 


സ്വന്തം 


7. വാഹനത്തിന്റെ മെയിന്റനൻസ് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നടത്തുകയും ഔദ്യോഗിക 
ആവശ്യങ്ങൾക്ക് തടസ്സം ഉണ്ടാകാത്തവിധം ആയിരിക്കുകയും വേണം . ഏതെങ്കിലും വിധം 
വാഹനത്തിന് 

റോഡ് ഗതാഗതം പറ്റാത്ത സാഹചര്യത്തിൽ കരാറുകാരൻ 
ഉത്തരവാദിത്വത്തിൽ പകരം സംവിധാനം ഏർപ്പെടുത്തണം . 
8. മഹീന്ദ്ര ബൊലാറോ റ്റാറ്റാ സുമോ / സെലോ എന്നിവയിലേതെങ്കിലും വാഹനം മാത്രമേ 

അനുവദിക്കുകയുള്ളൂ . 
9. പ്രതിമാസ വാടക ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അനുവദിക്കുന്നതനുസരിച്ച് മാത്രമേ നൽകുകയുള്ളൂ . 
10. പ്രതിമാസ വാടക ലഭിക്കുന്നതിനായി ലോഗ് ബുക്കിന്റെ സാക്ഷ്യ പകർപ്പും അതാത് മാസത്തെ 

ട്രിപ്പ് ഷീറ്റും കരാറുകാരൻ സമർപ്പിക്കേണ്ടതാണ് . 
11. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ടെണ്ടർ അപേക്ഷകൾ നൽകാവുന്നതാണ് . ഏത് മേഖലയാണെന്നത് 

സീൽഡ് കവറിൽ സൂചിപ്പിച്ചിരിക്കണം . 
12. കരാറുകാരൻ ലഭ്യമാക്കുവാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിന്റെ പഴക്കം 10 വർഷത്തിൽ കൂടുതൽ 

പഴക്കം പാടുള്ളതല്ല . 
13. ജി.എസ്.ടി. ഉള്ള വാഹന ഉടമയിൽ നിന്ന് വാഹന കരാർ ഉണ്ടാകണമെന്ന നിബന്ധന 

കർശനമായാൽ ജി.എസ്.ടി. ഇല്ലാത്ത വാഹനത്തെ റദ്ദ് ചെയ്യുന്നതും പകരം നിലവിലെ ടെണ്ടർ 
അപേക്ഷയിലെ രണ്ടാം സ്ഥാനക്കാരനെ പരിഗണിക്കുന്നതുമായിരിക്കും . 
വാഹനം ഓടുന്നതിന് സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നിശ്ചിത 
കുറഞ്ഞ ദൂരപരിധി തികയ്ക്കാത്ത പക്ഷം വാഹനം ഓടിയ ദൂരത്തിന് ആനുപാതികമായി 50 % വരെ 

കരാർ തുകയിൽ കുറവു വരുത്തുന്നതിന് ബന്ധപ്പെട്ട ആഫീസർക്ക് അർഹതയുണ്ടായിരിക്കും . 
15. മേൽ നിബന്ധനകൾ അംഗീകരിക്കുന്നവർ മാത്രം ടെണ്ടർ അപേക്ഷ നൽകിയാൽ മതിയാവുന്നതാണ് . 


14 . 


ഭക്ഷ്യ സുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണറുടെ 
കാര്യാലയം , കൊല്ലം . 


( ഒപ്പ് ) 
ഭക്ഷ്യ സുരക്ഷാ അസി . കമ്മീഷണർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Ap 


Digitally signed by Salim A 
Date : 2021.1 1.02 ( 4:11:45 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


